Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


- Reg. No. KL / TV ( N )/634/2015-17 


GOVERN 


കര 


ള സർക്ക 
NMENT OF 


ക്കാർ 
KERALA 


av 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2016 ഫെബ്രുവരി 2 
2nd February 2016 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


1191 മകരം 19 
| 19th Makaram 1191 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


1937 മാഘം 13 
13th Magha 1937 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ബി8 / 2016 . 


2016 ജനുവരി 5. 


അ ഞ്ചൽ ജില്ലാ കൃഷി ഫാമില ഏകദേശം 
48.5 ഹെക്ടർ വരുന്ന കശുമാവ് പ്ളാന്റേഷനിൽ നിന്നും 2016 
സീസണിൽ തോട്ടത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ 
കശുവണ്ടി വിളവെടുക്കുന്നതിനുള്ള അവകാശം ലേലം/ 
ദർഘാസ് വ്യവസ്ഥയിൽ നൽകുന്നു . 


നിരതദ്രവ്യം - 25,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 -2 - 2016 , 12 മണി. 

സീൽ ചെയ്ത ദർഘാസുകൾ ഓഫീസിൽ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും 15- 2 - 2016, 1 മണി. 


നിബന്ധനകൾ 
2016 സീസണിൽ കശുമാവ് വിളവെടുക്കുന്നതിന് 
നൽകാവുന്ന പരമാവധി തുക രേഖപ്പെടുത്തിയ സീൽ 
ചെയ്ത ദർഘാസുകൾ നിരതദ്രവ്യത്തോടൊപ്പം നിശ്ചിത 
സമയത്തിന് മുമ്പായി അഞ്ചൽ ജില്ലാ കൃഷി ഫാം 
സൂപണ്ടിന്റെ പേരിൽ ഫാം ഓഫീസിൽ 
ഏൽപ്പിക്കേണ്ടതാണ്. കവറിന് പുറത്തായി 2016 
സീസണിൽ കശുവണ്ടി വിളവെടുക്കുന്നതിനുള്ള 
ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
- സീൽ ചെയ്ത് ദർഘാസിനോടൊപ്പം - 100 - ന്റെ 
മുദ്രപത ത്തിൽ ദ ർ ഘാ സ് എ ( ഗി ഉമ ന്റ് 
ലേല ദർഘാസുകാരൻ നൽകേണ്ടതാണ്. 
നിശ്ചിത സമ യ ത്തു തന്നെ അപ്പോൾ 
ഹാജ രു ള്ള വരുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാസ് 
സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും 
തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല 
ത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്ന ആളിന്റെ പേരിൽ ടി ലേലം/ ദർഘാസ് 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ടിയാന്റേത് 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾ തന്നെ 
മടക്കി നൽകുന്നതുമായിരിക്കും. 


ലേല ദർഘാസ് തീയതിയും സമയവും - 15 - 2 - 2016, 
2 മണി. 


2nd FEB . 2016 ) 


AGRICULTURE DEPARTMENT 


- 4. ലേലം/ ദർഘാസ് താൽക്കാലികമായി അംഗീകരിച്ചാൽ 

പുനർ ലേല പരസ്യം 
ടി ലേല / ദർഘാസുകാരൻ മൊത്തം ലേലത്തുകയുടെ 
1/ 3 അപ്പോൾതന്നെ ഫാം ഓഫീസിലടയ്ക്കേണ്ടതും നമ്പർ എ . ഇ .( 2) 318 / 2009. 

2016 ജനുവരി 4. 
ശേഷിക്കുന്ന തുക ലേലം/ ടെണ്ടറിന് മേലധികാരിയുടെ 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി കൃഷി അസിസ്റ്റന്റ് 
അംഗീകാരം ലഭിച്ച തായി അറി യിപ്പ് കിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അരീക്കുഴ ജില്ലാ കൃഷിതോട്ടം 
5 ദി വ സ ത്തി നു ള്ളിൽ ഫാം ഓഫീസിൽ ആഫീസ് പരിസരത്ത് സൂക്ഷിച്ചിട്ടുള്ളതും വകുപ്പിന് ഉപയോഗ 
അടയ്ക്കേണ്ടതുമാണ്. ആയതിൽ വീഴ്ച വരുത്തിയാൽ 

മില്ലാത്തതുമായ ലോറി 11 - 2-2016 , 3 മണിക്ക് ഈ ആഫീസിൽ 

വച്ച് പരസ്യ മായി ലേലം/ ക്വട്ടേ ഷൻ വഴി വിൽപ്പന 
ആദ്യമടച്ച തുകയും നിരതദ്രവ്യവും സർക്കാരിലേക്ക് 

നടത്തുന്നതാണ്. 
മുതൽ കൂട്ടുന്നതും പുനർ ലേലം നടത്തുന്നതുമാണ്. 
5. ലേല ദർഘാസ് സ്ഥിരപ്പെടുത്തിയാൽ ടി ലേല 

ഫയൽ നമ്പർ - എ . ഇ .( 2 )318 / 09. 
ദർഘാസുകാരൻ നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി ഇനം/ മോഡൽ & രജിസ്ട്രേഷൻ നമ്പർ 1984 മോഡൽ 
മാറ്റി നൽ കേ ണ്ട താ ണ് . ലേല/ ദർഘാസ് Ashok Leyland Lorry, HMV, KLI- 5352 . 
കാലാ വ ധിക്കു ള്ളിൽ ലേല / ദ ർ ഘാസുകാരന്റെ 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ജില്ലാ കൃഷിതോട്ടം 
ഭാഗത്തുനിന്നും നിബന്ധനകൾക്ക് ലംഘനം ഇല്ലെന്ന് - ആഫീസ് പരിസരം, അരീക്കുഴ, ഇടുക്കി. 
ബോദ്ധ്യപ്പെട്ടാൽ ലേല ദർഘാസ് കാലാവധി തീരുന്ന 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
മുറയ്ക്ക് ആയത് തിരികെ നൽകുന്നതാണ്. 

സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് മുമ്പായി 

വാഹ ന ത്തിന് 3 , 000 നിര ത ദ വ്യം അടച്ച് രസീത് 
- കശുവണ്ടി ശേഖരിക്കുമ്പോൾ മാതൃ വൃക്ഷങ്ങൾക്കോ 

വാങ്ങേണ്ടതുമാണ്. 
മറ്റ് കാർഷിക വിളകൾക്കോ വസ്തുവകകൾക്കോ 
നാശ ന ഷ് ട ങ്ങ ൾ ഉണ്ടാ കു വാൻ പാടു ള്ള ത ല്ല . 

- മേൽപ്പറഞ്ഞ വാഹനത്തിന് മുൻകൂട്ടി സീൽ ചെയ്ത 

ക്വട്ടേഷനുകളും സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷൻ നൽകാൻ 
അപ്രകാരം നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ആയതിന് 

ആഗ്രഹിക്കു ന്ന വർ ആയത് വെള്ള ക്ക ട ലാ സിൽ എഴുതി. 
ലേല / ദർഘാസുകാരൻ ഉത്തരവാദിയായിരിക്കും. 

അ സി സ്റ്റന്റ് എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ ( ക്യ ഷി ), 
ലേല ദർഘാസുകാരൻ കശുവണ്ടി വിളവെടുപ്പിന് 

ഇടുക്കി, തൊടുപുഴ എന്ന് എഴുതി മുദ്രണം ചെയ്ത കവറിൽ 

11 - 2 - 2016 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് കിട്ടത്തക്കവിധം 
ആളെ നിയ മി ക്കു ന്നെ ങ്കിൽ ആ യ തിന് ഫാം 

അയക്കേണ്ടതാണ്. ക്വട്ടേഷൻ അയയ്ക്കുന്നതിനോടൊപ്പം 
സൂപ ണ്ടിൽ നിന്നും രേഖാമൂലം അ നു മതി 

വാഹ ന ത്തിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
വാങ്ങേണ്ടതും ഓരോ ദിവസവും ശേഖരിക്കുന്ന (കൃഷി), ഇടുക്കിയുടെ പേരിൽ എടുത്ത് - 3,000 - ന്റെ ഡിമാന്റ് 
ആകെ കശുവണ്ടിയുടെതൂക്കം ഫാം ഓഫീസിൽ 

ഡാഫറ്റ് ഉണ്ടാ യി രിക്കേ ണ്ട താ ണ്. ക്വട്ടേഷൻ അയക്കുന്ന 
അറിയിക്കേണ്ടതുമാണ്. 

കവറിന്റെ മുകളിൽ ഇടതുവശത്തായി വാഹനത്തിന്റെ നമ്പർ 

രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ക്വട്ടേഷനുകൾ 11 -2 - 2016 - ന് 
8 . - ഫാം വസ്തു വകകൾക്ക് ഇപ്പോഴുള്ള സംരക്ഷണ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടത്തുന്ന പരസ്യലേലത്തിനുശേഷം 

നടപടികൾ ലേലം/ ദർഘാസ് കാലാവധി സമയത്തും തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
ഉണ്ടായിരിക്കുന്നതാണ്. 

തുറക്കുന്നതും, ലേലത്തിലോ/ ക്വട്ടേഷനിലോ കൂടുതൽ തുക 

കാണിച്ചിട്ടുള്ളവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
9. ക ശു മാവ് തോട്ടത്തിൽ തീപിടുത്തം, മോഷണം ടിയാൻ ഉടൻ തന്നെ ലേലം/ക്വട്ടേഷൻ തുകയുടെമൂന്നിലൊന്ന് 
എന്നിവ ഉണ്ടാകാതെ നോക്കേണ്ടത് ലേലം/ ദർഘാസു സംഖ്യ നിര ത ദ്രവ്യം കിഴിച്ച് ലേല സ്ഥല ത്തു വച്ച് തന്നെ 
കാരന്റെ ഉത്തരവാദിത്വമാണ്. 

അടയ്ക്കേണ്ടതും ബാക്കിതുക ലേലം/ ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തി 

ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം അടച്ച് വാഹനം സ്വന്തം 
10 . സർക്കാർ ലേല / ദർഘാസുകൾക്കുള്ള മറ്റെല്ലാ - ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വാഹന 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

ത്തിന്റെ വില്പന നിലവിലുള്ള വില്പന നികുതി നിരക്കിന് 

വിധേയമായിരിക്കും. 
11 . കൂടുതൽ വിവരങ്ങൾ എല്ലാ പവ്യത്തി 

- മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
ദിവസങ്ങളിലും പ്രവ്യത്തി സമ യ ങ്ങ ളിൽ ഫാം 

ലേലം/ ക്വട്ടേഷൻ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 
ഓഫീസിൽനിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 

ലേലം/ ക്വട്ടേഷൻ ചെയ്ത വാഹനം പുനർ ലേലം ചെയ്യുന്നതും 
12 . 15 - 2 - 2016 - ന് ഏതെങ്കിലും കാരണവശാൽ പൊതു 

ആയതിൽ സർക്കാരിന്എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാ 

ണെങ്കിൽ ആയത്മുൻലേലം / ക്വട്ടേഷൻ കൊണ്ട് ആളിൽനിന്നും 
അവധി ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 

ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് 
ഇതേ സമയത്ത് ക്വട്ടേഷൻ നടത്തുന്നതാണ്. 

കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർ ലേലത്തിൽ ലാഭമുണ്ടാ 

വുകയാണെങ്കിൽ ടിയാന് അതിൽ യാതൊരുവിധ അർഹതയും 
ജില്ലാ കൃഷി ഫാം , 

( ഒപ്പ്) ഉണ്ടായിരിക്കുന്നതല്ല. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ക്വട്ടേഷൻ 
അഞ്ചൽ, കോട്ടുക്കൽ. 

സൂപ്രണ്ട്. - നഷ്ട പ്പെട്ടവർക്ക് നിര ത ദ വ്യം തിരിച്ചു നൽകു ന്ന താ ണ്. 


- 12 


2nd FEB . 2016) 


AGRICULTURE DEPARTMENT 


ലേലം/ക്വട്ടേഷനിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള 
വാഹനം എല്ലാ പ്രവൃത്തിദിവസവും രാവിലെ 10 മണി മുതൽ 
വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ അരീക്കുഴ ജില്ലാ 
കൃഷിതോട്ടം ആഫീസറുടെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 
-- യാതൊരു കാരണവും കൂടാതെ ലേലം നിർ ത്തി 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. 


സർക്കാർ ലേലം/ ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഇടുക്കി, തൊടുപുഴ- 686 584. എഞ്ചിനീയർ (കൃഷി). 


